Government of Kerala 
കേരള സർക്കാർ 

2009 


| Reg . No . രജി. നമ്പർ 
KL/TV ( N )/12/ 2009 - 2011 


I 


OVERN 


6 


രം . 
VMENT OF 


KOLA 


- 


ണa K 


P 


-- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LIV 
വാല്യം 54 


14th July 2009 
2009 ജൂലൈ 14 
23rd Ashadha 1931 
1931 ആഷാഢം 23 


| 28 


- തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


നിരതദ്രവ്യം 


2.5 %. 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 


ദർഘാസ് ലഭിക്കുന്ന സ്ഥലം - ജില്ലാ ഓഫീസ്, ഭൂജല 
വകുപ്പ്, ജലവിജ്ഞാനഭവൻ, കവടിയാർ, തിരുവനന്തപുര- 3. 


നമ്പർ ജി. ഡബ്ലിയു . ഡി./ ഒ. റ്റി ./ 991/ 2006. 2009 ജൂൺ 24. 

കേരള ഭൂജലവകുപ്പ് തിരുവനന്തപുരം ജില്ലാ ഓഫീസർ 
താഴെപ്പറയുന്ന പ്രവർത്തികൾക്കുവേണ്ടി പരിചയസമ്പന്നരായ 
കരാറുകാരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ഓരോ പ്രവൃത്തിക്കും പ്രത്യേകം പ്രത്യേകം ടെണ്ട 
റുകൾ സമർപ്പിക്കേണ്ടതാണ്. ഈ പ്രവൃത്തികളുടെ വിശദാംശ 
ങ്ങൾ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ 
നമ്പർ 

പേരും അടങ്കൽ തുകയും 


ദ ർ ഘാസ് ഫോറം ലഭിക്കുന്ന തീയതിയും 
സമയവും 10 - 7 - 2009 മുതൽ 17 - 7 - 2009 വരെ. 


കമ 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 17 - 7 - 2009, 2 മണി. 


1 


ദർ ഘാസ് തുറ ന്ന് പരി ശോ ധിക്കുന്ന തീയതിയും 
സമയവും 17 - 7- 2009, 3 മണി. 


ജി . ഡബ്ലി യു ./ ഡി . ഒ . റ്റി .| 430 / 09 - അന്ധവിദ്യാലയം 
വഴുതക്കാട്, മിനി ജലവിതരണ പദ്ധതി- തിരുവനന്തപുരം 
കോർപ്പറേഷൻ- രൂപ 69,470 
ജി. ഡബ്ലിയു . ഡി. ഒ. റ്റി./ 1446/ 08- പ്രീമെട്രിക് ഹോസ്റ്റൽ, 
വെഞ്ഞാറമൂട്, മിനി ജലവിതരണ പദ്ധതി- വാമനപുരം 
പഞ്ചായത്ത് - രൂപ 1,48,000 
ജി . ഡ ബ്ലി യു / ഡി . ഒ . റ്റി . | 9 91/ 0 6 - കാ ര ക്കോണം 
സി. എസ്. ഐ . കോളനി, മിനി ജലവിതരണ പദ്ധതി 
കുന്നത്തുകാൽ പഞ്ചായത്ത് - - രൂപ 2,40, 698 
ജി . ഡബ്ലി യു / ഡി . ഒ . റ്റി . / 991 / 0 6 - ചാ മ വിള മിനി 
ജലവിതരണ പദ്ധതി, കുന്നത്തുകാൽ പഞ്ചായത്ത്- 
രൂപ 1,41,000 


ദർഘാസ് ദിവസം അവധി യാ ണെ ങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തിദിവസം ടെണ്ടർ തുറക്കുന്നതാണ്. സർക്കാരിന്റെ എല്ലാ 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. യാതൊരു 
കാരണവും കൂടാതെ ടെണ്ടർ റദ്ദാക്കുന്നതിനുള്ള അധികാരം 
ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 


3 


ജില്ലാ ആഫീസ്, 
ഭൂജല വകുപ്പ്, കവടിയാർ, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


Gaz . No. 28 /2009 /DTP (GWD). 


